. . 


N 


Regn . No. KERBIL / 2012 /45073 

dated 5 - 9 - 2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2014 


Reg. No. KL/ TV( N / 634/ 2012 -14 


GOVERNN 


- 
കേരള 


28 സർക്ക 


NMENT OF 


ാർ 
KERALA 


/ 


ി 
കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 3 


തിരുവനന്തപുരം, 

ചൊവ്വ 


നമ്പർ 


2014 സെപ്റ്റംബർ 23 
23rd September 2014 

1190 കന്നി 1 
7th Kanni 1190 
1936 ആശ്വിനം 1 
| 1st Aswina 1936 


Vol. III 


No . 


Thiruvananthapuram , 

Tuesday 


PART III 
Commissionerate of Land Revenue 


MALAPPURAM DISTRICT 
തിരൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ 

ക്കായി സൂചന (1) പ്രകാരം അപേക്ഷ ലഭിക്കുകയുണ്ടായി. ടി 
നടപടിക്രമം 

അപേക്ഷ യിൻമേൽ തിരൂരങ്ങാടി തഹ ശീൽദാർ മുഖേന 
( ഹാജർ: ശ്രീ . കെ . ഗോപാലൻ) 

അന്വേഷണം നടത്തുകയും തഹശീൽദാർ സൂചന (2) പ്രകാരം 

റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. 
നമ്പർ ജെ - 3242 / 2004/ ഡി . ഡിസ്.( 1). 

2014 ജൂ ലൈ 7. അപേക്ഷയ്ക്കാസ്പദമായ റീ . സ . 316 / 4- ൽപ്പെട്ട (പുതിയ 

റീ . സ . ബ്ലോക്ക് 3 - ൽ 130 / 1 ) 61/2 സെന്റ് ഭൂമി 
വിഷയം: - എം .എൽ. ആർ. നിയമം - തിരൂരങ്ങാടി താലൂക്ക്, 

തേഞ്ഞിപ്പലം സബ് രജിസ്ട്രാർ ഓഫീസിലെ 1907 / 2000 -ാം 
തേഞ്ഞിപ്പലം വില്ലേജ്, റീ . സ . 130 / 1- ൽപ്പെട്ട 

നമ്പർ ആധാരപ്രകാരം അപേക്ഷകയായ പള്ളത്രക്കണ്ടി മാത 
62 സെന്റ് സി . കെ . ഭൂമി - പട്ടയഭൂമിയായി 

എന്നവർക്ക് കൈവശം സിദ്ധിച്ചതാണെന്നും 1997 - 98 വർഷം 
രജിസ്റ്റർ ചെയ്യുന്നത് അനുമതി നൽകി ഉത്തരവ് 

വരെ ഒ. ബി. ടി. ഇനത്തിൽ നികുതി അടച്ച ഭൂമിയാണെന്നും, 
പുറപ്പെടുവിക്കുന്നത് സംബന്ധിച്ച് 

കേ രള പഞ്ചായത്ത്രാജ് ആക്ടിന്റെ പരിധി യിൽപ്പെട്ട 
സൂചന: - ( 1) ശ്രീമതി പള്ളത്രക്കണ്ടി മാത , നാവളി ഹൗസ്, ഭൂമിയല്ലെന്നും തഹശീൽദാർ റിപ്പോർട്ടാക്കിയിട്ടുണ്ട്. കൂടാതെ 

നേതാജി റോഡ്, തേഞ്ഞിപ്പലം എന്നവരുടെ ടി ഭൂമി റീസർവ്വേ റിക്കാർഡിൽ തെറ്റായി പട്ടയഭൂമിയായി 
അപേക്ഷ . 

ഉൾപ്പെട്ട് വന്നതിനാൽ എം .എൽ. ആർ. ആക്ട് പ്രകാരമുള്ള 

നടപടികൾ സ്വീകരിച്ചിരുന്നില്ലായെന്നും ടി അപാകത പരിഹരി 
(2) തിരൂരങ്ങാടി അഡീഷണൽ തഹശീൽദാരുടെ 

ക്കുന്നതിനുള്ള കക്ഷിയുടെ അപേക്ഷയിൻമേൽ തിരൂരങ്ങാടി 
2 - 6- 2004, 14 - 11- 2004, 12 - 4- 2013 എന്നീ തീയതി 

അഡീഷണൽ തഹശീൽദാരുടെ 4 - 1 - 2013 -ാം തീയതിയിലെ 
കളിലെ ജി2 -1971/2004 -ാം നമ്പർ റിപ്പോർട്ട്. 

കെ1- 13469 / 2011 നമ്പർ നടപടിക്രമപ്രകാരം റീ . സ . 130 / 1 
തിരൂരങ്ങാടി താലൂക്ക്, തേഞ്ഞിപ്പലം വില്ലേജ്, റീ . സ . ( പാർട്ട്) - ൽപ്പെട്ട ഭൂമി നി . കെ . ഭൂമിയാക്കി വില്ലേജ് റിക്കാർഡു 
130 / 1- ൽപ്പെട്ട 62 സെന്റ് സി . കെ . ഭൂമി, എം .എൽ. ആർ. കളിൽ നാളതീകരണം നടത്തിയതായും തഹശീൽദാരുടെ 
ആക്ട് പ്രകാരം പട്ടയഭൂമിയായി രജിസ്റ്റർ ചെയ്യുന്നതിന് അനുമതി റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുണ്ട്. 


- തഹശീൽദാരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ടി 
ഭൂമിയിൽ അവകാശം തെളിയിക്കു ന്ന തിനുള്ള രേഖകൾ 
സഹിതം ഹാജ രാകു ന്ന തിന് അപേക്ഷകയ്ക്ക് നോട്ടീസ് 
നൽകുകയും 17 -5- 2013 - ന് അപേക്ഷകയ്ക്കുവേണ്ടി മകൾ വിമല 
ഹാജരാകുകയും രേഖകൾ ഹാജരാക്കുകയും ചെയ്തു . 


തഹശീൽദാരുടെ റിപ്പോർട്ടും രേഖകളും പരിശോധിച്ചതിൽ 
അപേക്ഷയ്ക്കാസ്പദമായ ഭൂമി അപേക്ഷക ആധാരപ്രകാരം 

കൈവശം വച്ചുവരുന്നതായി കാണുന്നു . കൂടാതെ 21-8 -2013 - ന് 
സ്ഥലപരിശോധന നടത്തി. 


ആക്ഷേപങ്ങൾ ക്ഷണിച്ചുകൊണ്ടുള്ള നോട്ടീസ് 

- (1) 
നമ്പർ ജെ - 14923 / 2013 . 

2014 ആഗസ്റ്റ് 11. 
പൊന്നാനി താലൂക്ക്, ആല ങ്കോട് വില്ലേജ്, റീ . സി. 
169 / 5 - ൽ പ്പെട്ട 40 .80 സെന്റ് സി . കെ . ഭൂമി, എം .എൽ. ആർ. 
ആക്ട് പ്രകാരം പട്ടയ ഭൂ മിയായി രജിസ്റ്റർ ചെയ്യുന്നതിന് 
അനു മ തിക്കായി ശ്രീ . ജഗ ത് നാ രാ യണൻ മഹേശ്വരി s / o 
ധൻ ശ്യാം ദാസ് മഹേശ്വരി, ആലങ്കോട് വില്ലേജ് എന്നവർ 
അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. ടി ഭൂമി അപേക്ഷകന്റെ പേരിൽ 
എം .എൽ. ആർ. ആക്ട് പ്രകാരം പട്ടയഭൂമിയായി രജിസ്റ്റർ 
ചെയ്യു ന്ന തിന് അനു മതി നൽകു ന്ന തിൽ ആർക്കെ ങ്കിലും 
എന്തെ ങ്കിലും ആക്ഷേ പ മു ണ്ട ങ്കിൽ ആയത് മതി യായ 
തെളിവുകൾ സഹിതം ഈ നോട്ടീസ് പരസ്യപ്പെടുത്തിയ 
തീയ തി മു തൽ 60 ദിവ സ ത്തി നകം തിരൂർ റവന 
ഡിവിഷണൽ ഓഫീസർ മുമ്പാകെ രേഖാമൂലം എഴുതി 
ബോധിപ്പിക്കേണ്ടതാണ്. 


- ( 2) 


- അപേക്ഷയ്ക്കാസ്പദമായ തേഞ്ഞിപ്പലം റീ . സ . 130/1- ൽ 
പെട്ട 6 /2 സെന്റ് ഭൂമി തട്ടുകളായി കിടക്കുന്നതാണെന്നും, ടി 
ഭൂമിയിൽ അപേക്ഷകയും, കുടുംബവും പത്തുവർഷത്തിലധിക 
മായി വീടുവെച്ചു താമസിച്ചുവരികയാണെന്നും ടി ഭൂമിയുടെ 
പടിഞ്ഞാറ് ഭാഗം തറയിൽ അബൂബക്കർ കൈവശസ്ഥലവും, 
കിഴക്ക് നാവളിപറമ്പിൽ ചന്ദ്രൻ നായർ കൈവശസ്ഥലവും 
തെക്ക്സുബൈദ കൈവശസ്ഥലവും, വടക്ക് അംബികാദേവി 

കവ ശ സ്ഥ ല വും 4 അടി വഴി യു മാ ണെന്നും സ്ഥല 
പരിശോധനയിൽ ബോദ്ധ്യപ്പെട്ടു . 


നമ്പർ ജെ - 589/ 2009 (1) 

2014 ആഗസ്റ്റ് 16 . 
-- കൊണ്ടോട്ടി താലൂക്ക്, പള്ളിക്കൽ വില്ലേജ്, ബ്ലോക്ക്- 11 
റീ . സ . 61 / 12 - ൽപ്പെട്ട 0 . 0310 ഹെക്ട ർ സി . കെ . ഭൂമി, 
എം . എൽ. ആർ. ആക്ട് പ്രകാരം പട്ടയഭൂമിയായി രജിസ്റ്റർ 
ചെയ്യുന്നതിന് അനുമതിക്കായി ശ്രീ . പാറമ്മൽ വീരാൻകുട്ടി 
മകൻ അബ്ബാസ്, ഭാര്യ ഖദീജ എന്നിവർ അപേക്ഷ സമർപ്പി 
ച്ചിട്ടുണ്ട്. ടി ഭൂമി അപേക്ഷകന്റെ പേരിൽ എം .എൽ. ആർ. 
ആക്ട് പ്രകാരം പട്ടയഭൂമിയായി രജിസ്റ്റർ ചെയ്യു ന്ന തിന് 
അനു മ തി നൽകു ന്ന തിൽ ആർക്കെ ങ്കിലും എന്തെ ങ്കിലും 
ആക്ഷേപമുണ്ടെങ്കിൽ ആയത് മതിയായ തെളിവുകൾ സഹിതം 
ഈ നോട്ടീസ് പരസ്യപ്പെടുത്തിയ തീയതി മുതൽ 60 ദിവസ 
ത്തിനകം തിരൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസർ മുമ്പാകെ 
രേഖാമൂലം എഴുതി ബോധിപ്പിക്കേണ്ടതാണ്. 


സ്ഥലപരിശോധനയുടെയും തഹശീൽദാരുടെ റിപ്പോർട്ടി 
ന്റെയും അടിസ്ഥാനത്തിൽ തിരൂരങ്ങാടി താലൂക്ക്, തേഞ്ഞിപ്പലം 
വില്ലേജ്, ബ്ലോക്ക്- 3- ൽ റീ . സ . 130 /1- ൽപ്പെട്ട 6 /4 സെന്റ് 
നി . കെ . ഭൂമി അപേക്ഷകയായ പള്ളത്രക്കണ്ടി മാത , നാവളി 
ഹൗസ്, നേതാജി റോഡ്, തേഞ്ഞിപ്പലം വില്ലേജ്എന്നവരുടെ 
പേരിൽ എം .എൽ. ആർ. ആക്ട് പ്രകാരം പട്ടയ ഭൂമിയായി. 
രജിസ്റ്റർ ചെയ്ത് നൽകുന്നതിനെതിരെ ആക്ഷേപങ്ങൾ 
ക്ഷണിച്ചുകൊണ്ടുള്ള നോട്ടീസ് 15-10- 2013- ലെ 41/ 2013 -ാം നമ്പർ 
കേരള ഗസറ്റിലും ( പേജ് നമ്പർ 7293) താലൂക്ക്ഓഫീസ്, 
വില്ലേജ് ഓഫീസ്, ഗ്രാമപഞ്ചായത്ത്ഓഫീസ്, കൃഷി ഭവൻ 
നോട്ടീസ് ബോർഡുകളിലും വഹസ്ഥലത്തും പരസ്യപ്പെടുത്തി 
യിരുന്നുവെങ്കിലും ആരുംതന്നെ ആക്ഷേപമോ അവകാശമോ 
തേർച്ചയോ ഉന്നയിച്ചിട്ടില്ല . 

- മേൽ സാഹ ച ര്യ ത്തിൽ തിരൂരങ്ങാടി താലൂക്ക്, 
തേഞ്ഞിപ്പലം വില്ലേജ്, ബ്ലോക്ക്-3- ൽ റീ . സ . 130/ 1- ൽപ്പെട്ട 6/2 
സെന്റ് നി. കെ . ഭൂമി ശ്രീമതി പള്ളതക്കണ്ടി മാത , നാവളി 
ഹൗസ്, നേതാജി റോഡ്, തേഞ്ഞിപ്പലം എന്നവരുടെ പേരിൽ 
എം .എൽ. ആർ. ആക്ട് പ്രകാരം പട്ട യ ഭൂ മി യായി 
ര ജി സ്റ്റർ ചെയ്യു ന്ന തിന് അ നു മതി നൽകി ഇതിനാൽ 
ഉത്തരവാകുന്നു . 

തിരൂരങ്ങാടി തഹശീൽദാർ ടി ഭൂമി പട്ടയ ഭൂമിയാക്കി 
മാറ്റി റവന്യൂ റിക്കാർഡു ക ളിൽ ആ വ ശ്യ മായ മാറ്റങ്ങൾ 
വരു ത്തു ന്ന തിനും അപേക്ഷ ക യിൽ നിന്നും കുടിശ്ശിക 
അടക്കമുള്ള ഭൂനികുതി ഈടാക്കുന്നതിനുമുള്ള നടപടികൾ 
സ്വീകരിക്കേണ്ടതുമാണ്. 


നമ്പർ ജെ - 589/ 2009 ( 2). 

2014 ആഗസ്റ്റ് 16 . 
- കൊണ്ടോട്ടി താലൂക്ക്, പള്ളിക്കൽ വില്ലേജ്, റീ. സ . 61/4- ൽ 
പ്പെട്ട 0. 0660 ഹെക്ടർ നി . കെ . ഭൂമി, എം . എൽ.ആർ. ആക് 
പകാരം പട്ട യ ഭൂ മി യായി രജി സ്റ്റർ ചെയ്യു ന്ന തിന് 
അനുമതിക്കായി ശ്രീ . പാറമ്മൽ കുഞ്ഞാലൻകുട്ടി ( ലേറ്റ്) മക്കൾ 
വീരാൻകുട്ടി മുതൽ പേർ, പണ്ടാ ണ്ടിയിൽ ഹൗസ്, പി . ഒ . 
കുമ്മിണി പറമ്പ്, മലപ്പുറം ജില്ല എന്നവർ അപേക്ഷ സമർപ്പി 
ച്ചിട്ടുണ്ട്. ടി ഭൂമി അപേക്ഷകന്റെ പേരിൽ എം .എൽ. ആർ. 
ആക്ട് പ്രകാരം പട്ടയഭൂമിയായി രജിസ്റ്റർ ചെയ്യുന്നതിന് 
അ നു മ തി നൽകു ന്ന തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും 
ആക്ഷേപമുണ്ടെങ്കിൽ ആയത് മതിയായ തെളിവുകൾ സഹിതം 
ഈ നോട്ടീസ് പര സ്യപ്പെടുത്തിയ തീയതി മുതൽ 
60 ദിവസത്തിനകം തിരൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസർ 
മുമ്പാകെ രേഖാമൂലം എഴുതി ബോധിപ്പിക്കേണ്ടതാണ്. 


നമ്പർ ജെ - 589 / 2009 (3 ). 

| 2014 ആഗസ്റ്റ് 16. 
കൊണ്ടോട്ടി താലൂക്ക്, പള്ളിക്കൽ വില്ലേജ്, റീ. സ . 61 / 13 - ൽ 
പ്പെട്ട 0.0410 ഹെക്ടർ നി . കെ . ഭൂമി, എം . എൽ. ആർ. ആക് 
പകാരം പട്ട യ ഭൂ മി യാ യി രജി സ്റ്റർ ചെയ്യു ന്ന തിന് 
അനു മതിക്കായി ശ്രീ . പാറ മ്മൽ കുഞ്ഞാലൻകുട്ടി മക്കൾ 
വീരാൻകുട്ടി മുതൽ പേർ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. ടി ഭൂമി 
അപേക്ഷകന്റെ പേരിൽ എം .എൽ.ആർ. ആക്ട് പ്രകാരം പട്ടയ 
ഭൂമിയായി രജിസ്റ്റർ ചെയ്യുന്നതിന് അനുമതി നൽകുന്നതിൽ 
ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ ആയത് 
- മതിയായ തെളിവുകൾ സഹിതം ഈ നോട്ടീസ് പര സ്യ 

പ്പെടുത്തിയ തീയതി മുതൽ 60 ദിവസത്തിനകം തിരൂർ റവന്യൂ 
ഡിവി ഷ ണൽ ഓഫീസർ മുമ്പാകെ രേഖാമൂലം എഴുതി 
ബോധിപ്പിക്കേണ്ടതാണ്. 


റവന്യൂ ഡിവിഷണൽ ഓഫീസ്, 
തിരൂർ. 


റവന്യൂ ഡിവിഷണൽ 

ഓഫീസർ. 


റവന്യൂ ഡിവിഷണൽ ഓഫീസ്, 
തിരൂർ. 


( ഒപ്പ്) 
റവന്യൂ ഡിവിഷണൽ 

ഓഫീസർ. 


